Regn . No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 
Reg . No. KL/ TV( N )/ 634/ 2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


- 


4 


LI 


GOVERNN 


കർ 


രള സർക്കാ 
NMENT OF 


കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2015 സെപ്റ്റംബർ 22 
22nd September 2015 
| 1191 കന്നി 6 
6th Kanni 1191 
1937 ഭാദം 31 
31st Bhadra 1937 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


ഉത്തരവ് നമ്പർ എഫ്3 / 1079 / 2011 തീയതി 16 - 2 - 2015 


തിരുവനന്തപുരം ഫിഷറീസ് സഹകരണ സംഘം 
രജിസ്ട്രാർ/ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 

( ദക്ഷിണ മേഖല) - ടെ നടപടിക്രമം 


വിഷയം: - ഫിഷറീസ് സഹകരണം - പുന്നപ്ര പറവൂർ 


വനിത മത്സ്യത്തൊഴിലാളി വിക സന 
ക്ഷേമ സ ഹ ക രണ സംഘം ക്ലിപ്തം 
നമ്പർ എഫ്( എ ) വി. 163 സമാപ്തീകരണം 
ലി ക്വി ഡേ റ്ററെ നിയ മിച്ച് ഉത്ത ര വ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പുന്നപ്ര പറവൂർ വനിത മത്സ്യത്തൊഴിലാളി വികസന 
ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എഫ് ( എ ) വി . 163 
കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പ്രവർത്തനരഹിതമാണെന്നും 
സംഘംവക റിക്കാർഡുകളും രജിസ്റ്ററുകളും നിലവിൽ ഒന്നും 
ലഭ്യമല്ലെന്നും സംഘത്തിന് മത്സ്യഫെഡിൽ സാമ്പത്തിക 
ബാദ്ധ്യ ത യൊന്നും ഇല്ലെന്നും ആയ തി നാൽ സംഘം 
സമാപ്തീകരിക്കാവുന്നതാണെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു . 
തുടർന്ന് മേൽ പരാമർശം 2 പ്രകാരം സംഘം പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനെതിരെ ആക്ഷേപം ബോധിപ്പിക്കുന്നതിന് 
കേരള സഹകരണസംഘം നിയമം വകുപ്പ് 71 (1) അനുസരിച്ച് 
നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു . സമാപ്തീകരണ നോട്ടീസിൽ 
മേൽ ആക്ഷേ പ ങ്ങ ളോ , അഭി പാ യ ങ്ങ ളോ നിശ്ചിത 
സമയത്തിനുള്ളിൽ ആരും സമർപ്പിക്കുകയുണ്ടായില്ല . 

- മേൽ സാഹ ച ര്യ ത്തിൽ പുന്നപ്ര പറ വൂ ർ വനിത 
മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ എഫ് ( എ ) വി . 163 - ന്റെ പ്രവർത്തനം കേരള 
സ ഹ ക ര ണ സംഘം നിയമം വകുപ്പ് 71 ( 2 ) പ്രകാരം 


പരാമർശം: - ( 1) അമ്പലപ്പുഴ ഫിഷറി ഡെവലപ്മെന്റ് 

ഓ ഫീ സ റ ട 5 - 7 - 2 0 14 - ല 
FDO/AMB / 4 - 3 -ാം നമ്പർ കത്ത്. 


ഈ ഓഫീസിലെ 4 - 8 - 2014 - ല 
എ ഫ് 3 - 1 0 7 9 / 2 0 11 - ാ ം ന മ്പ ർ 
സമാപ്തീകരണ നോട്ടീസ്. 


24th MARCH 2015) 


CO -OPERATIVE DEPARTMENT 


40 


സമാപ്തീകരിക്കുവാൻ ഉത്തരവായിരിക്കുന്നു. കേരള സഹകരണ 
സംഘ നിയമത്തിലെ വകുപ്പ് 72 ( 1) പ്രകാരം അമ്പലപ്പുഴ 
ഫിഷറി ഡെവലപ്മെന്റ് ഓഫീസറെ ലിക്വിഡേറ്ററായി നിയമിച്ചു 
കൊണ്ടും ഇതിനാൽ ഉത്ത ര വാ കു ന്നു . ലിക്വി ഡേ റ്റർ 
സംഘത്തിന്റെ സകല ആസ്തികളും സംഘം റിക്കാർഡുകളും 
നിയ മാ നു സ്യതം ചുമതല ഏറ്റെടു ക്കേ ണ്ട തും ഇത് 
സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. ലിക്വിഡേറ്റർ, 
കേരള സഹകരണ സംഘ നിയമത്തിലെ വകുപ്പ് 71 , 72, 73 
ചട്ടം 69 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിശ്ചിത 
സമ യ ത്തി നകം അന്തിമ സമാ പ് തീ ക രണ റിപ്പോർട്ട് 
സമർപ്പിക്കേണ്ടതാണ്. 


( ഒപ്പ്) 
ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ 

ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 
(ദക്ഷിണ മേഖല ), തിരുവനന്തപുരം. 


352 


